ി 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

- 2012 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12 /12 -14 


I 


GOVERNM 


- 
കേരള 


ള്ള സർക് 
NMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


12th June 2012 

2012 ജൂൺ 12 
22nd Jyaishta 1934 
1934 ജ്യേഷ്ഠം 22 


വാല്യം 57 


നമ്പർ 


PART III 
Dairy Development Department 


കോട്ടയം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

നടപടിക്രമം 

- (1) 
നമ്പർ ഡി / 3798 / 2010. 

2012 മേയ് 14 . 
പരാമർശം: - (1) പള്ളം ക്ഷീര വികസന ഓഫീസറുടെ 

18 - 11- 2010 - ലെ ശുപാർശ. 
(2) സഹകരണ നിയമം വകുപ്പ് 65 പ്രകാരം 

അന്വേഷണം നടത്തുന്നതിന് 22 - 12 - 2010 - ൽ 
ഈ ഓഫീസിൽ നിന്നും പുറപ്പെടുവിച്ച് 
ഇതേ നമ്പർ ഉത്തരവ്. 
(3 ) ക്ഷീര വി ക സ ന ഔ ഫീ സ റു ടെ 
| 15 - 2 -2012 - ലെ 5 / 12 നമ്പർ റിപ്പോർട്ട്. 


പരാമർശം രണ്ട് ഉത്തരവിൻപ്രകാരം നടത്തിയ അന്വേഷ 
ണത്തിന്റെ പരാമർശം മൂന്ന് റിപ്പോർട്ട് അനുസരിച്ച് സംഘം 
പുനരുജ്ജീവിപ്പിക്കുവാൻ സാദ്ധ്യമല്ലാത്ത സാഹചര്യത്തിൽ 
സമാപ്തീകരിക്കാവുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. 

മേൽ സാഹ ച ര്യ ത്തിൽ കുമ്മനം ക്ഷീരോൽപാദക 
സഹ ക ര ണ സംഘ 0 ക്ലിപ് തം നമ്പർ കെ . 123 ( ഡി ) 
ആപ്കോസ് സമാ ഫീക രിക്കു ന്ന തിന് ലിക്വിഡേറ്ററായി 
ക്ഷീരവികസനവകുപ്പ്പള്ളം യൂണിറ്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ 
ശ്രീമതി എൻ. ജെ . ജയലക്ഷ്മിയെ നിയമിച്ച് ഉത്തരവാകുന്നു . 
- ഈ ഉത്തരവ് കൈപ്പറ്റി മൂന്നുവർഷത്തിനുള്ളിൽ സംഘം 
സമാപ്തീകരിച്ച് റിപ്പോർട്ട് നൽകേണ്ടതും സംഘം റിക്കാർഡുകൾ 
ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറേണ്ടതുമാണ്. 


-- ( 2) 


ഉത്തരവ് 


പള്ളം ബ്ലോക്ക് കുമ്മനം ക്ഷീരോല്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ കെ . 123 ( ഡി ) ആപ്കോസ് ദീർഘ 
നാളായി പ്രവർത്തനരഹിതമാണ്. സംഘം പുനരുജ്ജീവിപ്പിക്കു 
ന്ന തിന് സ്വീകരിച്ച നട പടി കളും പ്രവർത്ത ന ങ്ങളും 
പരാജയപ്പെട്ട സാഹചര്യത്തിൽ പരാമർശം ഒന്ന് പ്രകാരം 
സംഘം സമാപ്തീകരിക്കുന്നതിന് ക്ഷീരവികസന ഓഫീസർ 
ശുപാർശ ചെയ്യു കയും ആയതിന്റെ അടി സ്ഥാ ന ത്തിൽ 
സഹകരണ നിയമം വകുപ്പ് 65 പ്രകാരം അന്വേഷണം നടത്തി 
റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഉത്തരവായിട്ടുള്ളതുമാകുന്നു . 


നമ്പർ ഡി / 3800/ 2010. 

2012 മേയ് 14. 
പരാമർശം: - (1) ച ഞ ന ാ ശ്ശേ രി ക്ഷീര വി ക സ ന 

ഓഫീസറുടെ 15 -11- 2010 - ലെ 308/ 10 നമ്പർ 

ശുപാർശ. 
(2) ഈ ഓഫീസിലെ 20 - 12 - 2010 - ലെ 

സ ഹ ക ര ണ നിയമം 65 പ്രകാരം 
അന്വേഷണം നടത്തുന്നതിനുള്ള ഉത്തരവ്. 
( 3 ) ച ഞ ന ാ ശ്ശേ രി ക്ഷീര വി ക സ ന 

ഓഫീസറുടെ 2 -1- 2012 , 27 - 2- 2012 എന്നീ 
തീയ തി കളിലെ 308 / 2 010 നമ്പർ 
റിപ്പോർട്ടുകൾ. 


12th JUNE 2012 ] 


DAIRY DEVELOPMENT DEPARTMENT 


| 16 


ഉത്തരവ് 


പൂവം ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ കെ . 151 ( ഡി ) ആപ്കോസ് ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 
പരാ മർശം ഒന്ന് പ്രകാരം ശുപാർശ ചെയ്തിട്ടു ള്ളതും 
ആ യ തിന്റെ വെളി ച്ച ത്തിൽ പരാമർശം രണ്ട് പ്രകാരം 
സഹകരണ നിയമം വകുപ്പ് 65 പ്രകാരം അന്വേഷണത്തിന് 
ഉത്തരവായിട്ടുള്ളതും റിപ്പോർട്ട് പരാമർശം മൂന്നു പ്രകാരം 
ലഭിച്ചിട്ടുള്ളതുമാണ്. 


യൂണിറ്റ് ചങ്ങനാശ്ശേരി ഡയറി ഫാം ഇൻസ്ട്രക്ടർ “ എ യൂണിറ്റ് 

കെ . കെ . ഉഷാഭായിയെ പൂവം ക്ഷീരോൽപാദക സഹകരണ 
- സംഘം ക്ലിപ്തം നമ്പർ കെ . 151 ( ഡി ) ആപ്കോസിന്റെ 
ലിക്വിഡേറ്ററായി കേരള സഹകരണ നിയമം വകുപ്പ് 72 (1 ) 
പ്രകാരം നിയമിച്ച് ഉത്തരവാകുന്നു . 


- ഉത്തരവ് കൈപ്പറ്റി മൂന്നുവർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ 
നടപടി പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകുന്നതോടൊപ്പം സംഘം 
റിക്കാർഡുകൾ ഡെപ്യൂട്ടി ഡയറക്ടർവശം നൽകേണ്ടതാണ്. 


പരാ മർശം മൂന്ന് റിപ്പോർട്ടു പ കാ രം സം ഘം 
പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സാദ്ധ്യതകൾ നിലനിൽക്കുന്നില്ല 
എന്ന് വ്യക്ത മായ സാഹ ച ര്യ ത്തിൽ ക്ഷീര വി ക സ ന 
ഓഫീസറുടെ ശുപാർശ കണക്കിലെടുത്ത് ക്ഷീര വികസന 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
കോട്ടയം. 


-- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


